PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


ക 


വിജ്ഞാപനം 


നമ്പർ സി 3 - 227 / 09 - 1. 


| 2009 ഫെബ്രുവരി 9. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർ ഡിൽ 7687 / RA 
നമ്പരായി രജിസ്റ്റർ ചെയ്ത അൽ മുജമ്മഉൽ ഇസ്ലാമി വക 
നോർത്ത് തൃക്കരിപ്പൂർ വില്ലേജിൽ റീ സർവെ 207 /1- ൽപ്പെട്ട 
53 സെന്റ് വസ്ത , യു . പി . മുഹമ്മദ് കുഞ്ഞി വക മേപ്പടി 
വില്ലേ ജിൽ റീ സർ വെ 24 0 / 17 - ൽ 41 2 സ ന്റ് 
വസ് തു വു മാ യി ഒത്തു മാറ്റം നട ത്തു ന്ന തിന് വഖഫ് 
സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിരിക്കു ന്നു . ടി വസ്തു 
ഒത്തു മാറ്റം സംബ ന്ധിച്ച് ആർക്കെ ങ്കിലും എന്തെ ങ്കിലും 
ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോഉണ്ടെങ്കിൽ ആയത് ഈ 
വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം ചീഫ് 
എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, 
വി . ഐ . പി . റോഡ്, എറണാകുളം, കൊച്ചി- 17 എന്ന 
വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത 
സമയത്തിനുശേഷം ലഭിക്കുന്നയാതൊരു വിധ ആക്ഷേ പ് 
ങ്ങളും അഭിപ്രായങ്ങളും പരിഗണിക്കുന്നതല്ല എന്ന വിവരം 
ബന്ധപ്പെട്ട എല്ലാവരേയും ഇതിനാൽ അറിയിക്കുന്നു. 


- ( ഒപ്പ്) 
ചീഫ്എക്സിക്യൂട്ടീവ്ഓഫീസർ. 


വി. ഐ . പി . റോഡ്, 
കലൂർ, കൊച്ചി. 


